Government of Eleme 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII] Trivandrum , Monday , 


5th September 1983 

- [No. 957 
14th Bhadra 1905 (Saka ) 


. 


NOTIFICATION 
UNDER SECTION 6 OF THE KEDALA SURVEY AND BOUNDARIHS 

Act, 196 ! 
No. A -584 /83 . 

3rd September 1983 . 
Whereas the Government have directed the survey of lands comprised 
in survey numbers noted below it is hereby notified under subsection ( 1) of 
section 6 of the Kerala Survey and Boundaries Act, 1961, that survey opera 
tion will be started in the village soon and the survey numbers of the village 
noted below will be demarcated and surveyed and that every person claiming 
co be interested in the registered lands situated within or adjoining the under 
mentioned lards are hereby invited to attend immediately either in person or 
by agent on the surveyor employed in the locality and also from time to 
time when called upon for the purpose of pointing out the boundaries 
and supplying information in connection therewith . 

Under subsection (2) of section 6 of the said Act, this notification shall 
be held to be a valid notice to every person having any interest in the 
said lands , 


Uuder subsection ( 3) of section 6 of the above said Act, all the regi 
stered holders are hereby required : 

33 /3677 /S 


or 


(a ) to clear within 15 days by cutting dowa or rer:oving any trees, 

jungle , fences , standing crops or other material obstructions, 
the boundaries other lines the clearance of which may 

be necessary for the purposes of survey; and 
(b ) to provide labour at such time and for such periods as may 

from time to time be required by furnishing flag holdas and 

chainmen ; and 
(c ) to provide suitable survey marks and otherwise to give such assist. 

ance in the survey as may be demanded under the said Act or the 

rules made thereunder . 
If any person fails to comply with these requisitions under clauses (a ) 
to (c ) mentioned above, the work will be got done by employing hired 
labour and the cost thereof will be recovered from the defaulters as 
provided in the Act and rules made thereunder . 

SCHEDULE 
District - Alleppey . 

Taluk - Karthigapally . 
Description - Dry 
Sl.No. 

Sy.No. 

Extent in 

Hectare 
Village - Haripad . 
413 

0.0510 
Village - Karthigapally . 

0.0050 
2 

0.0334 
3 

3 

0.0032 


. 


Total 


0.0416 


Alleppey. 


( Sd . ) 
Special Tahsilder (L.A.) 

N.H. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983 . 


1980 


- KERALA GAZETTE 

EXTRAORDINARY 
DUPLISHED BY AUTHORITY 


5th September 1983 
Vol. XXVIII ] Trivandrum ,Monday , 

No. 958 
14th Bhadra 1905 (Saka ) 


GOVERNMENT OF KERALA 
Public Works (D ) Department 

DECLARATION 
No. 23010 /D3 /83/PW . 

Dated , Trivandrum , 3rd September 1983 . 
S. R. O. No. 1110 /83. - Whereas under subsection ( 1) of section 3 of 
the Kerala Land Acquisition Act, 1961 (21 of 1962) Notification 
No. 3219/D3/82 /PW dated the 29th March , 1982 in respect of the lands 
specified in the schedule below has been published as S.R.O. No. 464/82 
in the Kerala Gazette Extraordinary No. 249 dated the 31st March , 1982; 

And whereas under subsection (4 ) of section 19 of the Kerala Lind 
Acquisition Act, 1961 (21 of 1952 ), the Government of Kerala have directed 
that in view of the urgency of the case , the provisions of section 5 of the 
said Act shall not apply to the lands specificd in the schedule below ; 

And whereas the Government are satisfied that the said lands have to 
bc acquired for a public purpose; 

Now , therefore , the Government of Kerala hereby declare under section 
6 of the Act that the lands specificd in the schedule below and measuring 
0.0226 Hectare be the same a little more or less are needed for a public 
purpose , to wit for the development of the Kadapra -Veryapuram Rond 
(Portion from Veeyapuram to Vecyapuram Depot Crossing B: ids under 

33/3678 /83J 


C.R.F. work and under section 7 of the Act, direct the Special Tahsildar 
for Land Acquisition (NH ) Alleppey to take order for the acquisition of the 
lands. Further, under subsection (1 ) of section 19 of the Act the Govern 
ment direct that the Collector may take possession of the lands on the 
expiry of fifteen days from the date of publication of the notice mentioned 
in subsection ( 1) of section 9 of the Act. 

A plan of the lands is kept in the Office of the Special Tahsildar for 
Land Acquisition (NH ) Alleppey and may be inspected at any time during 
office hours . 


SCHEDULE 


( District - Alleppey . 
Talut - Karthigappally . 

Village- Veeyapuram . 
( The extent given is approximate ) 
Sl . No. Sy. No. Description 

Extent in Hectare 
1 . 936/7 

Dry 

0.0012 
2 . 986/8 

0.0009 
3 . 986/9 

0.0001 
4 . .988/A6 

0.0202 
5 . 988/A7 

0.0002 
Total 0.0226 


> 


99 


3 


Explanatory Note 
( This does not form part of the notification but is intended to indicate 
its general purport) . 

Improvement to Kadapra- Veeyapuram a work included under C.R.F. 
for the improvement of State Roads are being executed by the NH wing of 
the State P.W.D. The Executive Engincer NH , Allepp y has requested to 
acquire 6 Ares of land comprised in Sy . No. 988 /A1, and 986 of Veeyapuram 
village for this purpose. This declaration is intended to achieve the above 
object . 

ng mu . cap . 6. mmið 1110 /83. - 1961- es ( 1962-6el 21) CDogo mºdel 
905333 " O Bºsº 3-6 . 2013 (1)-•• 2006 : Jabro m064 uşlco 1c3 

Jovo 13283 30100 Monumów jº 1982 og 29-0 . mwm7w1nei 
3219/ 13/82/01.wmi°3703. mmg 1126 M. 1982 odalº 31-3 . 
09010701ei 249-5 . mmd Goog woowoom m00108 nguº , , 6 . 
464/82 0m mmin103 Loimule °widola101092mmlmgessº ; 


sa 


അതായത 


സംഗതിയുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് കേരള സർക്കാർ 
(പസ്തുത ആക°5 ° 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം പ്രസ്തുത 
ആക്ട് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്കു ബാധകമാകുന്നതല്ലെന്നു നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും; 

മേൽ പറഞ്ഞ ഭൂമി ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്നു സർക്കാരിനു ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും; 

ഇപ്പോൾ , അതിനാൽ പ്രസ്തുത ആക്ട് 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ തഴെപട്ടികയിൽ പറഞ്ഞിട്ടുളള 0.0226 ഹെക്ടർ വിസ്തീർണ്ണമുളള 
അത്തന്നെയോ അൽപം കൂടുതലോകുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു 
ആവശ്യത്തിന്, 

കടപ-വീയപുരം റോഡ് (വീയപുരം മുതൽ 
വീയപുരം ഡിപ്പോ q കാസ്സിംഗ് ( ബിഡ്ജ° വരെയുളള ഭാഗം) സി . ആർ. 
എഫ്. ( പവർത്തനത്തിൻകീഴിൽ വികസിപ്പിക്കുന്നതിനു ആവശ്യമാണെന്നു 
ഇതിനാൽ പ്രഖ്യാപിക്കുകയും (പസ്തുത ആക്ട° 7 -ാം വകുപ്പു പ്രകാരം ഭൂമി 
വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവു സ്വീകരിക്കുന്നതിനു ആലപ്പുഴ സ്ഥല 
മെടുപ്പ് (എൻ. എച്ച്.) സ്പെഷ്യൽ തഹസീൽദാരോടു നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു. മാത്രമല്ല , പസ °തുതആക°5 ° 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ 
പറഞ്ഞിരിക്കുന്ന നോട്ടീസ് (പ്രസിദ്ധീകരിച്ചു പതിനഞ്ചു ദിവസം കഴിയു 

മ്പോൾ കളക്ടർ സ്ഥലം കൈവശപ്പെടുത്തേണ്ടതാണെന്നു പ്രസ്തുത ആകട് 
- 19 -ാം വകുപ്പ് (1 )-ാം ഉപവകുപ്പു പ്രകാരം സർക്കാർ നിർദേശിക്കുകയും 
ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ളാൻ ആലപ്പുഴ സ്ഥലമെടുപ്പ് (എൻ. എച്ച്.) 
സ്പെഷ്യൽ തഹസീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതും ആഫീസ 
സമയത്ത്ഏതു സമയത്തുംപരിശോധിക്കാവുന്നതുമാണ്. 


പട്ടിക 


ജില്ല - ആലപ്പുഴ. 
താലൂക്ക് കാർത്തികപ്പളളി. 

വില്ലേജ്_വീയപുരം. 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
കമനമ്പർ സർവ്വേ നമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 

ഹെക്ടറിൽ 
1 . 986/7 പുരയിടം 

0.0012 
2 . 986/8 

0.0009 
3 . 936/9 

0.6001 
4 , 1 988 എം 

0.0202 
5 , 988 എ 

(1,0002 


9 


5 


1 


9 


ആകെ 


0.0226 


4 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ അതിൻറ പൊതു 
ഉദ° ദേശം സൂചിപ്പിക്കുന്നതിനു ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്) . 
സംസ്ഥാനത്ത റോഡുകളുടെ 

വികസനത്തിനായുളള പദ്ധതിയിൽ 
ഉൾപ്പെട്ട കടപ- വീയപുരം റോഡ് വികസന സംസ്ഥാന പി . ഡബ്ലിയു . ഡി . 
യുടെഎൻ. എച്ച്. വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആവശ്യത്തി 
നുവേണ്ടി വീയപുരംവില്ലേജിലെ സർവ്വേ 988 എ 1- ലും 986 - ലും ഉൾപ്പെട്ട 
6 ആർ ഭൂമി വിലയ ° ക്കെടുക്കണമെന്നു ആലപ്പുഴ എൻ: എച്ച്. എക്സി 
ക്യൂട്ടീവ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടിരിക്കുന്നു . 

മൽ 

പറഞ്ഞ ഉദ്ദേശം 
നിറവേറ്റുന്നതിനുവേണ്ടിയുള്ളതാണ് ഈ പ്രഖ്യാപനം. 


By order of the Governor, 

K. RAGHAVA KURUP, 
Joint Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983. 


